Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV( N )/ 634/ 2018-20 


GOVERNMENT 
OFKERALA 


രള 


ഗസററ് 


കേ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 28 
28th April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 15 
15th Medam 1195 


17 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാഖം 8 
8th Vaisakha 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


28th APRIL 2020) 


COMMISSIONERATE OF LAND REVENUE 


3121 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 30 ) 


( 32 ) 


നമ്പർ ജി3-506342019 . 


2020 ജനുവരി 29. 


നമ്പർ ജി3-4282 2020 . 


2020 ജനുവരി 29. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ടത്തറ വില്ലേജിൽ 
മാഹീൻ, എ . കെ ., റ്റി . സി . 35/760 (2944), പുത്തൻപാലം, 
വള്ളക്കടവ് എന്നയാൾ 21-8-2009 -ാം തീയതി മരണപ്പെട്ടതായും 
ബാങ്കിലും മറ്റാവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഹലീമ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ മുട്ടത്തറ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ കഴക്കൂട്ടം വില്ലേജിൽ 
രാജയ്യൻ, കുമിഴിക്കരപുത്തൻവീട്, സ്മിതാ ഹൗസ്, കുമിഴിക്കര, 
കഴക്കൂട്ടം പി . ഒ . എന്നയാൾ 6-4-2018 -ാം തീയതി മരണപ്പെട്ട 
താ യും ബാങ്കിലും മറ്റാ വ ശ്യ ങ്ങ ൾക്കുമായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
വത്സ ല , വി . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ക ഴ ക്കൂട്ടം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ള 
തെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


1 


ഭാര്യ 


45 


ബം 


ഭാര്യ 


47 


ഹലീമ , 
റ്റി . സി . 35/760, 
അലി മൻസിൽ, 
പുത്തൻപാലം, 
വള്ളക്കടവ് പി . ഒ. 
സയദ് അലി 


വത്സല, വി ., 

സ്മിതാ ഹൗസ്, 
കുമിഴിക്കര, 
കഴക്കൂട്ടം വില്ലേജ് 
സ്മിത , വി . ആർ. 


2 


മകൻ 


24 


2 


മകൾ 


24 


3 


ഫാത്തിമ , എം . 


മകൾ 


21 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പു രം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അ ന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 31) 


താലൂക്കാഫീസ്, 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
തഹശീൽദാർ, 


നമ്പർ ജി3-4281/ 2020. 


2020 ജനുവരി 29. 


Nedumangad Taluk 


പരസ്യം 


തിരു വ ന ന്തപുരം താലൂക്കിൽ കഴക്കൂട്ടം വില്ലേജിൽ 
ബി , എസ്. രമ , പുളിയറ വീട്, കരിയിൽ, കഴക്കൂട്ടം എന്നവർ 
29-9-2019 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്കിലും മറ്റാവശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ ഭർത്താവ് ജി. രാമചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ കഴക്കൂട്ടം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 
4 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു. 


( 1) 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


നമ്പർ ബി6-1289 2020 . 

2020 ജനുവരി 28 . 
നെടു മ ങ്ങാട് താ ലൂ ക്കിൽ മാണിക്കൽ 

വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗീതകുമാരി, ബി, എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് സൈനിക ക്ഷേമ ബോർഡിൽ 
ഹാജരാക്കുന്ന തിനും മറ്റെല്ലാ വിധ ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി പിരപ്പൻകോട്, പാല വിള, 
ചെറു വള്ളിപുത്തൻ വീട്ടിൽ രാജേന്ദ്രൻ, ബി . ബോധിപ്പിച്ച 
അപേക്ഷ മാണിക്കൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 12-8-2001- ൽ മരണപ്പെട്ടതായും 
പരതയുടെ നിയ മാ നു സ താവ കാ ശി കളാ യി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ജി . രാമചന്ദ്രൻ, 
പുളിയറ വീട്, 
കരിയിൽ, കഴക്കൂട്ടം 
രാജി ചന്ദ്, ആർ. 


63 


2 


മകൾ 


35 


3 


33 


3 3 


രമ്യ ചന്ദ്, ആർ. 
രാകേഷ്, ആർ. 


4 


മകൻ 


29 


Gaz , No. 1712020 /DTP ( CLR ) . 


21 


3122 


KERALA GAZETTE 


[PART III 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


Chirayinkeezhu Taluk 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


രാജേന്ദ്രൻ 


ഭർത്താവ് 


53 


2 


രഞ്ജിനി, ജി . ആർ. 


മകൾ 


24 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


(1 ) 
നമ്പർ ബി4-1550 2020 . 

2020 ജനുവരി 25. 
ചിറ യിൻകീഴ് താലൂക്കിൽ കീഴാറ്റിങ്ങൽ വില്ലേജിൽ 
വലി യ വിള വീട്ടിൽ ജി . മദനൻ, 29-8-2019 -ാം തീയതി 
മര ണ പ്പെ ട്ടു വെന്നും പരേതന്റെ പേരിലുള്ള വിവിധ 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിനു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ജി. ശാന്ത സമർപ്പിച്ച അപേക്ഷയിൻമേൽ കീഴാറ്റിങ്ങൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ജി . മദനൻ 29-8-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് 
താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


(2 ) 


പേര് 


വയസ് 


നമ്പർ ബി6-2843 2020 . 


2020 ഫെബ്രുവരി 26. 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ജി . ശാന്ത 


ഭാര്യ 


66 


2 


മകൻ 


45 


3 


സനു , എം . 
സുനു , എം. എസ്. 
സിനി, എം . എസ്. 


മകൻ 


44 


4 


മകൾ 


39 


നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോമതി അമ്മ എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് കുടുംബ പെൻഷൻ കൈപ്പറ്റുന്നതിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
എ . സുന്ദരേശൻ നായർ, തിരുവാതിര , നെടുമൺ, മരുതൂർ, 
വട്ടപ്പാറ , പി. ഒ., ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ, ബാലരാമപുരം, 
കര കുളം വില്ലേ ജാ ഫീ സർമാർ മു ഖാ ന്തിരം 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 2-12-2019 - ൽ മരണപ്പെട്ടതായും 
പര ത യുടെ നിയ മാ നു സ താവ കാ ശി കളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


അവ കാശ 


അവ കാ ശ 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പതം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. സമയ പരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബം 


1 


സുന്ദരേശൻ നായർ 


മകൻ 


66 


2 


ശീകണ്ഠൻ നായർ 


51 


: 


3 


ലതാകുമാരി 


മകൾ 


55 


( 2 ) 
നമ്പർ ബി4-967 2020 . 

2020 ജനുവരി 27. 
ചിറയിൻകീഴ് താലൂക്കിൽ അ വനവഞ്ചേരി വില്ലേജിൽ 
എസ്. എൽ. മന്ദിരം വീട്ടിൽ സുലിൽ 21-9-2016 - നും 
25-9-2016 - നും മദ്ധ്യേ മരണ 

ണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ 

സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ സഹോദരൻ ( പ്രദീപ്, എസ്. എൽ. സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ആറ്റിങ്ങൽ- അവനവഞ്ചേരി വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ സുലിൽ, 21-9-2016 - നും 
25-9-2016 - നും 

മദ്ധ്യ മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശിഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


അവ കാശ 


4 


സജികുമാർ 


മകൻ 


52 


5 


ഗിരിജ 


മരണപ്പെട്ട മകൻ 


കൃഷ്ണൻ നായരുടെ ഭാര്യ 


60 


രജിത കൃഷ്ണൻ 


മകൾ 


3 3 


7 


അജു കൃഷ്ണൻ 


32 


3 3 


3 3 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പ്രദീപ്, എസ്. എൽ. 


സഹോദരൻ 


39 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേ രള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതൻ 
അവിവാഹിതനും നിസന്തതീയനുമാണ്.) 
ആകയാൽ മേൽപ്പറഞ്ഞ 

കക്ഷി പേരിൽ അവ കാശ 
സാക്ഷ്യ പത്രം നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
മുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
നെടുമങ്ങാട് , 


( ഒപ്പ്) 
തഹശീൽദാർ. 


22 


